सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL/ TV( N ) /12/ 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNME 


കേര 


രള സർക് 
VMENT OF 


കാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th June 2012 
| 2012 ജൂൺ 19 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 57 


നമ്പർ 


29th Jyaishta 1934 
1934 ജ്യേഷ്ഠം 29 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


( 3 ) 


നമ്പർ റ്റി . എക്സ് . 4/ 3552/2012. 

2012 മേയ് 4. 
സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1999 ഏപിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ അടൂർ സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 7096 രജി സ്റ്റർ നമ്പർ ( പകാരം പാ സാ യ 
സൻ ജു , പി . ആർ. എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സ് . 14/ 3011 2012. 

2012 മേയ് 28. 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ " 2007 നവംബർ 
മാസ ത്തിൽ നട ത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ തൃശ്ശൂർ, അളഗപ്പനഗർ ത്യാഗരാജർ 
പോളിടെക്നിക്ക് കോളേജിൽനിന്നും 84030425 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ഡോൺ കെ . ജോൺ എന്നയാൾക്ക് 
നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
മേൽപ്പറഞ്ഞ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് ആർക്കെ ങ്കിലും 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


- (2) 


നമ്പർ റ്റി. എക്സ് . 3/3935/2012. 

2012 മേയ് 24. 
സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 1991 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷ യിൽ കൊട്ടിയം എസ്. എൻ. പോളി ടെക്നിക്ക് 
കോളേജിൽ നിന്നും 12213 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
ശശി കുമാർ, കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 


19th June 2012 ] 


EDUCATION DEPARTMENT 


90 


നമ്പർ റ്റി. എക്സ് 


. 14/ 4133/2012. 


2012 മേയ് 28 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ " 1998 ഏപിൽ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷ യിൽ തൃശ്ശൂർ, മഹാ രാ ജാസ് ടെക്നോളജിക്കൽ 
ഇൻസ്റ്റിറ്റ്യൂട്ടിൽനിന്നും 14036 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
സുധീർ , എസ്. എ ന്നയാൾക്ക് നൽകിയ ഡിപ്ലോ മാ 
സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


നമ്പർ റ്റി. എക്സ് . 18/ 4052/ 2012. 

2012 മേയ് 29 . 
- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2 007 ജൂൺ 
മാസത്തിൽ നടത്തിയ കെ . ജി. സി. ഇ . സിവിൽ എഞ്ചിനീയറിംഗ് 
പരീക്ഷയിൽ 84380266/ 2007 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ 
അൻവർ സാദി ഖ് , കെ . പി . എന്നയാൾക്ക് നൽകിയ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . മേൽപ്പറഞ്ഞ 
സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടു ണ്ട ങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
കൈമനം, തിരുവനന്തപുരം. 


( ഒപ്പ്) 
-- ജോയിന്റ് കൺട്രോളർ. 


